C 


Regn . No. KERBIL / 2012 / 45073 

dated 5-9-2012 with RNI 


सत्यमेव जयते 


കേരള സർക്കാർ 
Government of Kerala 

2021 


Reg . No. KLITV ( N ) 634 / 2021-2023 


കേരള 


സർക്കാർ 


COVERNMENT 
OF KERALA 


കേരള ഗസറ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


തിരുവനന്തപുരം , 

ചൊവ്വ 


വാല്യം 10 


2021 സെപ്റ്റംബർ 21 
21st September 2021 

1197 കന്നി 5 
5th Kanni 1197 


നമ്പർ 


} 


37 


Vol . X 


No. 


Thiruvananthapuram , 

Tuesday 


1943 ഭാദം 30 
30th Bhadra 1943 


PART III 


Notifications by Heads of Departments 
Commissionerate of Land Revenue 


7696 


KERALA GAZETTE 


[ PART III 


Peerumed Taluk 


( 3 ) 


പരസ്യം 


( 1 ) 
നമ്പർ എ7-5757 / 2021 . 

2021 സെപ്റ്റംബർ 1 . 
ഇടുക്കി ജില്ല യിൽ പീരു മേട് താലൂക്കിൽ ഉപ്പു തറ 
വില്ലേജിൽ കാക്കത്തോട് കരയിൽ ചെറുകുന്നേൽ വീട്ടിൽ 
മാത്യു മാത്യു എന്നയാൾ 1-11-2020 -ാം തീയതി മരണമടഞ്ഞിട്ടു 
ള്ളതാണെന്നും പരേതന്റെ അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് 
നൽക ണ മെന്ന് കാണിച്ച് മകൻ ബോബി സി . മാത 
സമർപ്പിച്ച അപേക്ഷയിൻമേൽ ഉപ്പുതറ വില്ലേജാഫീസർ മുഖേന 
അവകാശ വിചാരണ നടത്തിയതിൽ ഉപ്പു തറ വില്ലേജിൽ 
ചെറുകുന്നേൽ വീട്ടിൽ മാത്യു മാത്യു എന്നയാൾ 1-11-2020 - ൽ 
മരണമടഞ്ഞിട്ടുള്ളതാണെന്നും പരേതന്റെ നിയമാനു സത 
അവകാശികൾ താഴെപ്പറയുന്നവർ മാത്രമാണെന്നും കാണുന്നു . 
കമ പേര് പരേതനുമായുള്ള 

വയസ് 
നമ്പർ 

ബന്ധം 


നമ്പർ എ7-6842 / 2021 . 

2021 സെപ്റ്റംബർ 1 . 
ഇടുക്കി ജില്ല യിൽ പീരു മേട് താ ലൂ ക്കിൽ ഉപ്പു തറ 
വില്ലേജിൽ കൈപ്പതാൽ കരയിൽ കളത്തിൽപറമ്പിൽ വീട്ടിൽ 
കെ . പി . സുനിൽ എന്നയാൾ 6-11-2020 -ാം തീയതി മരണ 
മ ട ഞ്ഞിട്ടു ള്ള താ ണെന്നും പരേ തന്റെ അന ന്ത രാവ കാശ 
സർട്ടിഫിക്കറ്റ് നൽകണമെന്ന് കാണിച്ച് പരേതന്റെ ഭാര്യ 
രജിത കുമാരി , എൽ . സമർപ്പിച്ച അപേക്ഷയിൻമേൽ ഉപ്പുതറ 
വില്ലേജാഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി 
യതിൽ 

ഉപ്പുതറ വില്ലേജിൽ കളത്തിൽപറമ്പിൽ വീട്ടിൽ 
കെ . പി . സുനിൽ എന്നയാൾ 6-11-2020 -ാം തീയതി മരണ 
മ ട ഞ്ഞിട്ടു ള്ള താ ണെന്നും പരേ തന്റെ നിയ മാ നു സ ത 
അവകാശികൾ താഴെ പറയുന്നവർ മാത്രമാണെന്നും കാണുന്നു . 
കമ പേര് 

പരേതനുമായുള്ള വയസ് 
നമ്പർ 


ബന്ധം 


1 


ഭാര്യ 


45 


1 


ഭാര്യ 


രജിതകുമാരി , എൽ . 
അർജ്ജുൻ , കെ . എസ് . 


ആൻസി മാത 
ബോണി സി . മാത 


61 


2 


മകൻ 


15 


2 


മകൾ 


34 


3 


11 


3 


ബോബി സി . മാത 


മകൻ 


32 


ദേവപിയ , കെ . എസ് . 

മകൾ 
ആകയാൽ പരേതന്റെ അനന്തരാവകാശികളായി മുകളിൽ 
പേർ ചേർത്തിരിക്കുന്ന 3 ( മൂന്ന് പേർ മാത്രമാണെന്ന് കാണിച്ച് 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
എന്തെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം 
കേരള ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനകം പീരുമേട് 
തഹശീൽദാർ മുമ്പാകെ നേരിൽ ഹാജരായി രേഖാ മൂലം 
ബോധിപ്പിക്കേണ്ടതാണ് . കാലാവധി കഴിഞ്ഞും തപാലിലും ലഭി 
ക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 

( 4 ) 


ആകയാൽ പരേതന്റെ അനന്തരാവകാശികളായി മുകളിൽ 
പേർ ചേർത്തിരിക്കുന്ന 3 ( മൂന്ന് ) പേർ മാത്രമാണെന്ന് കാണിച്ച് 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
എന്തെങ്കിലും ആക്ഷേപമുള്ള പക്ഷം ആയത് ഈ പരസ്യം 
കേരള ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനകം പീരുമേട് 
തഹശീൽദാർ മുമ്പാകെ നേരിൽ ഹാജരായി രേഖാമൂലം 
ബോധിപ്പിക്കേണ്ടതാണ് . കാലാവധി കഴിഞ്ഞും തപാലിലും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 

( 2 ) 
നമ്പർ എ7-6839 / 2021 . 

2021 സെപ്റ്റംബർ 1 . 
ഇടുക്കി ജില്ല യിൽ പീരുമേട് താലൂക്കിൽ വാഗ മൺ 
വില്ലേജിൽ കോലാഹലമേട് വെടിക്കുഴി പുതുവൽ കരയിൽ 
മഞ്ചു വിലാസം വീട്ടിൽ എസ് . മോഹനൻ നായർ എന്നയാൾ 
1-8-2020 - ൽ മരണമടഞ്ഞിട്ടുള്ളതാണെന്നും പരേതന്റെ അനന്തരാ 
വകാശ സർട്ടിഫിക്കറ്റ് നൽകണമെന്ന് കാണിച്ച് പരേതന്റെ 
ഭാര്യ വത്സല അമ്മ , പി . സമർപ്പിച്ച അപേക്ഷ യിൻ മേൽ 
വാഗ മൺ വില്ലേജാഫീസർ മുഖേന അവകാശ വിചാ രണ 
നടത്തിയതിൽ വാഗമൺ വില്ലേജിൽ മഞ്ചു വിലാസം വീട്ടിൽ 
എസ് . മോഹനൻ നായർ എന്നയാൾ 1-8-2020 -ാം തീയതി 
മരണമടഞ്ഞിട്ടുള്ളതാണെന്നും പരേതന്റെ നിയമാനു സത 
അവകാശികൾ താഴെപ്പറയുന്നവർ മാത്രമാണെന്നും കാണുന്നു . 
കമ പേര് 

പരേതനുമായുള്ള വയസ് 
നമ്പർ 

ബന്ധം 


നമ്പർ എ7-5309 / 2021 . 

2021 സെപ്റ്റംബർ 1 . 
ഇടുക്കി ജില്ല യിൽ പീ രു മേട് താലൂക്കിൽ കുമളി 
വില്ലേ ജിൽ വലി യ കണ്ടം കര യിൽ വാരിക്കാട്ട് വീട്ടിൽ 
അലിയാർ കുഞ്ഞ് എന്നയാൾ 8-9-2020 -ാം തീയതി മരണ 
മ ട ഞ്ഞിട്ടു ള്ള താ ണെന്നും പരേ തന്റെ അന ന്ത രാ വ കാശ 
സർട്ടിഫിക്കറ്റ് നൽകണമെന്ന് കാണിച്ച് പരേതന്റെ ഭാര്യ 
സീനത്ത് അലിയാർ സമർപ്പിച്ച അപേക്ഷയിൻമേൽ കുമളി 
വില്ലേജാഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി 
യതിൽ കുമളി വില്ലേജിൽ വാരിക്കാട്ട് വീട്ടിൽ അലിയാർ കുഞ്ഞ് 
എന്നയാൾ 8-9-2020 -ാം തീയതി മരണമടഞ്ഞിട്ടുള്ളതാണെന്നും 
പരേതന്റെ നിയമാനുസൃത അവകാശികൾ താഴെ പറയുന്നവർ 
മാത്രമാണെന്നും കാണുന്നു . 


പേര് 


കമ 
നമ്പർ 


പരേതനുമായുള്ള വയസ് 


ബന്ധം 


1 


വത്സല അമ്മ , പി . 


ഭാര്യ 


65 


1 


സീനത്ത് അലിയാർ 


ഭാര്യ 


52 


2 


മകൾ 


41 


മഞ്ജു ബിജുകുമാർ 
മനോജ് മോഹനൻ 


2 


മാതാവ് 


ഹവ്വാ ഉമ്മ 


83 


3 


മകൻ 


40 


3 


സഹോദരൻ 


55 


4 


മകൾ 


മായ മനോജ് 


മുഹമ്മദ് സാലി 


39 


വി . ഐ . സക്കീർ 


52 


$ 


5 


സഫിയ 


സഹോദരി 


64 


6 


സീനത്ത് 


60 


3 3 


ആകയാൽ പരേതന്റെ അനന്തരാവകാശികളായി മുകളിൽ 
പേർ ചേർത്തിരിക്കുന്ന 4 ( നാല് ) പേർ മാത്രമാണെന്ന് കാണിച്ച് 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
എന്തെങ്കിലും ആക്ഷേപമുള്ള പക്ഷം ആയത് ഈ പരസ്യം 
കേരള ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനകം പീരുമേട് 
തഹശീൽദാർ മുമ്പാകെ നേരിൽ ഹാജ രായി രേഖാമൂലം 
ബോധിപ്പിക്കേണ്ടതാണ് . കാലാവധി കഴിഞ്ഞും തപാലിലും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


7 


റംല 


58 


33 


8 


റഷീദ 


54 


9 


പാരീസ , വി . ഇ . 


62 


144 


21st SEPT . 2021 ] 


COMMISSIONERATE OF LAND REVENUE 


7697 


ആകയാൽ പരേതന്റെ അനന്തരാവകാശികളായി മുകളിൽ 
പേർ ചേർത്തിരിക്കുന്ന 9 ( ഒൻപത് ) പേർ മാത്രമാണെന്ന് 
കാണിച്ച് അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് 
ഈ പരസ്യം കേരള ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തി 
നകം പീരുമേട് തഹശീൽദാർ മുമ്പാകെ നേരിൽ ഹാജരായി 
രേഖാമൂലം ബോധിപ്പിക്കേണ്ടതാണ് . കാലാവധി കഴിഞ്ഞും 
തപാലിലും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


മേൽ വിവരിച്ച വർ മാത്രമാണ് അവ കാശി കളെന്ന് 
കാണിക്കുന്ന സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേ പ മുള്ള പക്ഷം ആ യ ത് ഈ പരസ്യം ഗസറ്റിൽ 
പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനകം ഈ ഓഫീസിൽ നേരിട്ട് 
ഹാജ രായി സമർപ്പിക്കേ ണ്ട താണ് . താമസിച്ചോ തപാൽ 
മാർഗ്ഗമോ ലഭിക്കുന്ന പരാതികൾ യാതൊരു കാരണവശാലും 
സ്വീകരിക്കുന്നതല്ല . 


( 2 ) 


നമ്പർ എ7-6279 / 2021 . 

2021 സെപ്റ്റംബർ 2 . 
ഇടുക്കി ജില്ല യിൽ പീരു മേട് താലൂക്കിൽ കുമളി 
വില്ലേജിൽ കൊല്ലം പട്ടട കരയിൽ ചെറാലെ വീട്ടിൽ ഒ . ബിജു 
എന്നയാൾ 7-7-2021 -ാം തീയതി മരണമടഞ്ഞിട്ടുള്ളതാണെന്നും 
പരേതന്റെ അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് നൽകണമെന്ന് 
കാണിച്ച് പരേതന്റെ ഭാര്യ ഇന്ദുമോൾ , റ്റി , സമർപ്പിച്ച അപേക്ഷ 
യിൻമേൽ കുമളി വില്ലേജാഫീസർ മുഖാന്തിരം അവകാശ 
വിചാരണ നടത്തിയതിൽ കുമളി വില്ലേജിൽ ചെറാലെ വീട്ടിൽ 
ഒ . ബിജു എന്നയാൾ 7-7-2021 -ാം തീയതി മരണമടഞ്ഞിട്ടുള്ള 
താണെന്നും പരേതന്റെ നിയമാനുസൃത അവകാശികൾ താഴെ 
പറയുന്നവർ മാത്രമാണെന്നും കാണുന്നു . 
കമ പേര് 

പരേതനുമായുള്ള വയസ് 
നമ്പർ 


നമ്പർ എഫ്1-8435 ; 2021 . 

2021 ആഗസ്റ്റ് 24 . 
തൊടു പുഴ താലൂക്കിൽ കാരി ക്കോട് വില്ലേ ജിൽ 
നക്കോല പ്പാട്ട് വീട്ടിൽ ജോസ് എൻ . പൈലി എന്ന യാൾ 
9-6-2021 -ാം തീയതി മരിച്ചുപോയതിനാൽ പരേതന്റെ ഭാര്യ 
ബിന്ദു ജോസ് സമർപ്പിച്ച് അവകാശ സർട്ടിഫിക്കറ്റിനുള്ള 
അപേക്ഷയിൻമേൽ ബന്ധപ്പെട്ട വില്ലേജാഫീസർ മുഖാന്തിരം 

നട ത്തി യ തിൽ ടി ജോസ് എൻ . പലി 
9-6-2021 -ാം തീയതി മരിച്ച തായും താഴെ പറ യു ന്ന വർ 
മാത്രമാണ് പരേതന്റെ അവകാശികളെന്നും അറിവായിരിക്കുന്നു . 


അന്വഷണം 


പേര് 


കമ 
നമ്പർ 


പരേതനുമായുള്ള വയസ് 


ബന്ധം 


1 


ബിന്ദു ജോസ് 


ഭാര്യ 


42 


ബന്ധം 


2 


ജോബിൻ ജോസ് 


മകൻ 


12 


1 


ഒാമന 


മാതാവ് 


60 


3 


ജോസ്മി ജോസ് 


മകൾ 


10 


2 


35 


3 


7 


4 


2 


ഇന്ദുമോൾ , റ്റി . 

ഭാര്യ 
ശയ സി . ബിജു 

മകൾ 
ശ്വേത സി . ബിജു 
ആകയാൽ പരേതന്റെ അനന്തരാവകാശികളായി മുകളിൽ 
പേർ ചേർത്തിരിക്കുന്ന 4 ( നാല് ) പേർ മാത്രമാണെന്ന് കാണിച്ച് 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
എന്തെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം 
കേരള ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനകം പീരുമേട് 
തഹ ശീൽദാർ മുമ്പാകെ നേരിൽ ഹാജ രായി രേഖാ മൂലം 
ബോധിപ്പിക്കേണ്ടതാണ് . കാലാവധി കഴിഞ്ഞും തപാലിലും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 
താലൂക്കാഫീസ് , 

( ഒപ്പ് ) 
പീരുമേട് . 

തഹശീൽദാർ . 


മേൽ വിവരിച്ച വർ മാത്ര മാണ് അവ കാശികളെന്ന് 
കാണിക്കുന്ന സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആ ക്ഷേ പ മുള്ള പക്ഷം ആയത് ഈ പരസ്യം ഗസറ്റിൽ 
പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനകം ഈ ഓഫീസിൽ നേരിട്ട് 
ഹാജ രായി സമർപ്പിക്കേണ്ടതാണ് . താമസിച്ചോ തപാൽ 
മാർഗ്ഗമോ ലഭിക്കുന്ന പരാതികൾ യാതൊരു കാരണവശാലും 
സ്വീകരിക്കുന്നതല്ല . 


( 3 ) 


നമ്പർ എഫ്1-86241 2021 . 

2021 ആഗസ്റ്റ് 24 . 
തൊടു പുഴ താ ലൂ ക്കിൽ ഉടു മ്പ ന്നൂർ വില്ലേ ജിൽ 
പുളിം കു ന്നേൽ വീട്ടിൽ തോമസ് തൊമ്മൻ എന്ന യാൾ 
13-10-2019 -ാം തീയതി മരിച്ചുപോയതിനാൽ പരേതന്റെ ഭാര്യ 
അച്ചാമ്മ തോമസ് സമർപ്പിച്ച അവകാശ സർട്ടിഫിക്കറ്റിനുള്ള 
അപേക്ഷയിൻമേൽ ബന്ധപ്പെട്ട വില്ലേജാഫീസർ മുഖാന്തിരം 
അന്വേഷണം നടത്തിയതിൽ ടി തോമസ് തൊമ്മൻ 13-10-2019 -ാം 
തീയതി മരിച്ചതായും താഴെ പറയുന്നവർ മാത്രമാണ് പരേതന്റെ 
അവകാശികളെന്നും അറിവായിരിക്കുന്നു . 


പേര് 


ക്രമ 
നമ്പർ 


പരേതനുമായുള്ള വയസ് 


ബന്ധം 


Thodupuzha Taluk 

പരസ്യം 

( 1 ) 
നമ്പർ എഫ്1-8441 / 2021 . 

2021 ആഗസ്റ്റ് 24 . 
തൊടു പുഴ താ ലൂ ക്കിൽ കുമാ ര മം ഗലം വില്ലേജിൽ 
വലി യ പറമ്പിൽ വീട്ടിൽ ജോർജ് വി . മാത്യു എന്ന യാൾ 
26-7-2021 -ാം തീയതി മരിച്ചുപോയതിനാൽ പരേതന്റെ ഭാര്യ 
സോഫി ജോർജ് സമർപ്പിച്ച അവകാശ സർട്ടിഫിക്കറ്റിനുള്ള 
അപേക്ഷയിൻമേൽ ബന്ധപ്പെട്ട വില്ലേജാഫീസർ മുഖാന്തിരം 

നട ത്തി യ തിൽ ടി ജോർജ് വി . മാത 
26-7-2021 -ാം തീയതി മരണപ്പെട്ടതായും താഴെ പറയുന്നവർ 
മാത്രമാണ് പരേതന്റെ അവകാശികളെന്നും അറിവായിരിക്കുന്നു . 


1 


ഭാര്യ 


55 


2 


അച്ചാമ്മ തോമസ് 
ജെസ്സി തോമസ് 
ബിസ്സി തോമസ് 


മകൾ 


39 


3 


36 


3 3 


അന്വഷണം 


ജിൻസിമോൾ തോമസ് 


35 


- 


പേര് 


ക്രമ 
നമ്പർ 


പരേതനുമായുള്ള വയസ് 

ബന്ധം 


1 


സോഫി ജോർജ് 


മേൽ വിവ രിച്ച വർ മാത്രമാണ് അവകാശികളെന്ന് 
കാണിക്കുന്ന സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആ ക്ഷേ പ മു ള്ള പക്ഷം ആയത് ഈ പരസ്യം ഗസറ്റിൽ 
പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനകം ഈ ഓഫീസിൽ നേരിട്ട് 
ഹാജരായി സമർപ്പിക്കേണ്ടതാണ് . താമസിച്ചോ തപാൽ 
മാർഗ്ഗമോ ലഭിക്കുന്ന പരാതികൾ യാതൊരു കാരണവശാലും 
സ്വീകരിക്കുന്നതല്ല . 


ഭാര്യ 
മകൾ 


65 


2 


സോണ ജോർജ് 


35 


3 


ടോണി ജോർജ് 


മകൻ 


31 


Salim A 


145 


Digitally signed by Salim A 
Date : 2021.09.30 21:23:04 
+ 05'30 ' 


